


കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 


; വിജ്ഞാനോത്സവം- 94 


. പഞ്ചായത്തുൂതലം 


എരര്‍.പി. വിഭാഗം 





കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌ 
വിജ്ഞാനോത്സവം - 94 


പഞ്ചായത്തുതലം 
എല്‍.പി. വിഭാഗം 


1.10.94 ശനി സമയം 3 മണിക്കൂര്‍ 
10.൩. 0 1 0.൩. ആകെ മാര്‍ക്ക്‌ 50 


ഇത്‌ ഉത്സവമാണ്‌. കുട്ടികളുടെയും മുതിര്‍ന്നവരുടെയും ഉത്സവം. പഞ്ചായത്തിലെ ഒരു സാംസ്കാരിക പരിപാടി. 
അറിവുനേടുക ആഹ്ളാദകരമായ ഒരു അനുഭവമാണെന്ന്‌ കുട്ടികള്‍ അറിയണം. കൂട്ടികളെ ക്രൂശിക്കാതെ, അവരെ 
രസിപ്പിച്ചുകൊണ്ട്‌ അവര്‍ക്ക്‌ അറിവു നല്‍കാനാകും എന്ന്‌ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഈ മനോഭാവം 
ഉള്‍ക്കൊണ്ടുവേണം വിങ്ഞാനോത്സവം സംഘടിപ്പിക്കേണ്ടത്‌, ചോദ്യങ്ങള്‍ ചോദിക്കേണ്ടതും. 


1. *മഞ്ഞുരുക്കല്‍” ല്‍ 
ഒരു പരീക്ഷയില്‍ പങ്കെടുക്കാന്‍ പോകുന്നു” എന്ന ചിന്ത തന്നെ കുട്ടികള്‍ക്കുണ്ടാകരുത്‌. ആ പിരിമുറുക്കം 
ഇല്ലാതാക്കണം. വിവിധ വിദ്യാലയങ്ങളില്‍നിന്നു വന്നിരിക്കുന്ന കൂട്ടികള്‍ക്ക്‌ പരസ്പരം ഇടപഴകാന്‍ 
കഴിയണം. കുട്ടികളും മുതിര്‍ന്നവരും തമ്മിലും സൌഹൃദം ഉണ്ടാകണം. ഉത്സവത്തിന്‍െറ ആഹ്ളാദം 
ആദ്യംതന്നെ കുട്ടികളി ലുണ്ടാക്കണം. അവരെ ആവേശരഭരിതരാക്കണം. അതിനാണ്‌ “മഞ്ഞുരുക്കല്‍,” 


ഒരു മുറിയില്‍ മുപ്പതു കൂട്ടികള്‍ ഉണ്ടാകും. അവരെ 5 പേര്‍ വീതമുള്ള € ഗ്രൂപ്പുകളാക്കണം. ഇതിനായി 30 
കാര്‍ഡുകള്‍ തയ്യാറാക്കുക.” 5 കാര്‍ഡുകളില്‍ കുയില്‍ എന്നെഴുതുക. അതുപോലെ 5 കാര്‍ഡുകളില്‍ വീതം “ 
കോഴി, ആട്‌, പശു, പൂച്ച, പട്ടി എന്നിങ്ങനെ എഴുതുക. 

ഈ കാര്‍ഡുകള്‍ കൂട്ടിക്കലര്‍ത്തി വയ്ക്കുക. വിജ്ഞാനോത്സവം തുടങ്ങുമ്പോള്‍ ഓരോകുട്ടിക്കും ഓരോ 
കാര്‍ഡു നല്‍കുക. കാര്‍ഡുകള്‍ ബാഡ്ജുപോലെ അവര്‍ കുത്തട്ടെ.എന്നിട്ട്‌ പരസ്പരം നോക്കി കൂട്ടുകാരെ 
കണ്ടെത്തി ഗ്രുപ്പുകളാകട്ടെ. 


ഓരോ ഗ്രുപ്പുകാരും അവര്‍ പ്രതിനിധാനം ചെയ്യുന്ന ജന്തുക്കളുടെ ശബ്ദവും ചലനവും അനുകരിക്കട്ടെ. 
മുറിയില്‍ പല ഭാഗങ്ങളില്‍ വിവിധ ഗ്രുപ്പുകള്‍ നിന്ന്‌ ഒരേ സമയം ഈ പ്രവര്‍ത്തനം ചെയ്യട്ടെ. നാട്ടുകാര്‍ക്ക്‌ 
അതു കാണാം. 


ഒരു ടിന്നില്‍ ആറ്‌ കടലാസുതുണ്ടുകള്‍ ഇട്ടിരിക്കണം. ഓരോ ഗ്രുപ്പിലെയും ഒരു കുട്ടിവീതം വന്ന്‌ ഒരു തുണ്ട്‌ 
എടുത്തുകൊണ്ടുപോയി വായിക്കട്ടെ. അതിലെ നിര്‍ദ്ദേശമനുസരിച്ച്‌ ആ ഗ്രൂപ്പുകള്‍ ആ പ്രവര്‍ത്തനം മൈം 
ചെയ്യട്ടെ. 

തുണ്ടിലെ നിര്‍ദ്ദേശങ്ങള്‍ ; 

കൃഷിക്ക്‌ നിലം ഒരുക്കുന്നു. 

ഞാറ്‌ നടുന്നു. 

വളം ചേര്‍ക്കുന്നു. 

കൊയ്യുന്നു. 


കറ്റ മെതിക്കുന്നു. 


മമ കാറ്റാ 


' ഈണു കഴിക്കുന്നു. 

റി (ഈ പ്രവര്‍ത്തനത്തിന്‌ മാര്‍ക്കില്ല) 
വേരുകള്‍ തിരിച്ചറിയല്‍ : 
ഒരു സസ്ൃത്തിന്‍െറ്‌ വേര്‌ (തെങ്ങ്‌) കുട്ടികളെ കാണിക്കുന്നു. എല്ലാവരും അത്‌ കൈമാറി പരിശോധിക്കട്ടെ. 
. ഈ വേര്‌ ഏതു സസ്ൃത്തിന്‍േറതാണ്‌ ? 


വീണ്ടും ഒരു വേരു കൂടി കാണിക്കുന്നു (വാഴയുടെ വേര്‍) 


പ്ര 


ഇത്‌ ഏത്‌ സസ്ൃത്തിന്‍െറ വേരാണ്‌ ? 

ഒരുത്തരം ശരിയായാല്‍ ഒരു മാര്‍ക്ക്‌ ്‌ ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 
3, വിരലുകള്െത്ര ? 

കൂട്ടൻ തന്നുടെ കയ്യിലിരിക്കും 

അപ്പം തട്ടണ കാക്കയ്ക്ക്‌ 

മെലിഞ്ഞിരിക്കും കാലുകളില്‍ 

പറയു പറയു വിരലുകളെത്ര?'" 

പദ്യം ചൊല്ലി കേള്‍പ്പിച്ച ശേഷം ചോദ്യം ഒന്നുകൂടി വ്യക്തമാക്കുക. കാക്കയുടെ രണ്ടു കാലുകളിലും കൂടി 
ആകെ എത്ര വിരലുകള്‍ ഉണ്ടെന്ന്‌ എഴുതുക. റ 

ത്തരം ; എട്ട്‌ ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
4, എത്ര ഗോലികള്‍ ? 

ഒരു ഗോലി മേശപ്പുറത്ത്‌ വയ്ക്കുക. അതിനോട്‌ ചേര്‍ന്ന്‌ അതേ പ്രതലത്തില്‍ മറ്റൊരു ഗോലികൂടി വയ്ക്കുക. 
ഇതുപോലെ ഈ ഗോലിക്കു ചുറ്റും ഗോലിയെ സ്പര്‍ശിച്ചുകൊണ്ട്‌ എത്ര ഗോലികള്‍ വയ്ക്കാം ? 


ഉത്തരം ഈഹിച്ചു പറയട്ടെ. എല്ലാവരും ഉത്തരം എഴുതിയതിനുശേഷം ഗോലികള്‍ വച്ച്‌ ശരിയുത്തരം 


ബോധ്യപ്പെടുത്തണം. 
ത്തതും . ആര്‌ ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 


ടം അഞ്ചാമത്തെ വാക്ക്‌ എഴുതുക. 
തക്കം, താടി, തിട്ട, തീരം, ..............:..: 
(വാക്കുകള്‍ ബോര്‍ഡില്‍ എഴുതിക്കൊടുക്കണം) 
ഉത്തരം - “തു' എനാ അകമരത്മിര്‌ തുടത്മുനാ എതു വക്ക്‌ എരുതിയഥഷ്ും മാരീക്ക്‌ സത്തീകണാം. 

( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
6. പക്ഷിയേത്‌ ? 
“യുറീക്ക” ഒക്ടോബര്‍ ലക്കം കാണിക്കുക. അതിലെ കവറിലൂള്ള പക്ഷി മഞ്ഞക്കറൂപ്പനാണെന്ന്‌ പറയുക. 
നമ്മുടെ നാട്ടില്‍ ഇത്തരം അനേകം പക്ഷികള്‍ ഉണ്ട്‌. ഇതാ ഒരു പക്ഷിയുടെ കാലിന്‍െറ ചിത്രം. (ചിത്രം 
10.6) ഏതു പക്ഷിയുടേതാണ്‌ ? 
ത്തരം തറാദ്ഥ്‌ ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
7. പ്ളാവില കോട്ടിയെടുക്കല്‍ 
ഒരോ കൂട്ടിക്കും ഓരോ പ്ളാവിലയും ഒരു ചെറിയകഷണം ഈര്‍ക്കിലും നല്‍കണം. കഞ്ഞി കുടിക്കാന്‍ 
പഠകത്തില്‍ അത്‌ കോട്ടി (കൂത്തി) യെടുക്കണം. 
കംമുമ?കുടിക്കാറ്്‌ പഠകത്തിര്മ്‌ ശരിയായ? പാവക കൊട്ടിയിട്ടുണ്ടെങു?ത്കി രമ്ജ്‌ മഠര്ക്ക്‌ ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 
ഓരോ കൂട്ടിയും കോട്ടിയ പ്ളാവിലകള്‍. പരിശോധിച്ച്‌ മാര്‍ക്ക്‌ നല്‍കുന്നതോടൊപ്പം അവ തിരിച്ചുവാങ്ങി 
മേശപ്പുറത്ത്‌ വയ്ക്കണം. തുടര്‍ന്ന്‌ ഒരു പ്ഭാവില ശരിയായി കോട്ടിയെടുക്കേണ്ടതെങ്ങനെയെന്നു കാണിച്ചുകൊ 
ടുക്കുകയൂം അതിനെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്യുക. 
ചോദ്യം : ഇങ്ങനെ കോട്ടിയെടുത്ത പ്ളാവിലയില്‍ നിന്ന്‌ ഈര്‍ക്കില്‍ ഉഈരിമാറ്റി പ്ളാവില വിടര്‍ത്തി 
നോക്കിയാല്‍ എത്ര ദ്വാരം കാണും ? 
ഉത്രം : ആറ്‌ ( മാര്‍ക്ക്‌ . ഒന്ന്‌ ) 
8. ചിത്രത്തിലെ തെറ്റ്‌ കണ്ടുപിടിക്കല്‍ ;: 
ഒരു ചിത്രം പ്രദര്‍ശിപ്പിക്കൂന്നു. ഈ ചിത്രത്തിലെ തെറ്റ്‌ എന്താണെന്ന്‌ എഴുതുക. (ചിത്രം എല്‍.പി. എട്ട) 


ഉത്തരം : ചഛുങ്ട്‌ താദാഥദഥിമ്േതഥാണ്‌ ചുണ്ട്‌ ക്ഥികെയുക്ക ഭാഗം കൊഥിയുക്കത്‌ ( മാര്‍ക്ക്‌ . ഒന്ന്‌ ) 





ചിത്രം ബോര്‍ഡില്‍ വരയ്ക്കണം. 
ഉത്തരം എഴുതുന്നതിന്‌ രണ്ട്‌ മിനിട്ട്‌. 


ഉത്തരം ; 





ശരിയായി എഴുതിയാല്‍ മാത്രം മാര്‍ക്ക്‌ ഴി? ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 
16. തരംതിരിക്കല്‍ $ 
നമ്മുടെ വീടിനുള്ളിലും പരിസരത്തും നിങ്ങള്‍ ധാരാളം ജീവികളെ കാണുന്നുണ്ടല്ലോ? അവയില്‍ ചിലതിന്‍െറ 
പേരുകള്‍ ചുവടെ ചേര്‍ക്കുന്നു. അവയെ കാലുകളുടെ എണ്ണത്തിന്‍െറ അടിസ്ഥാനത്തില്‍ തരംതിരിക്കുക. 


കോഴി, ആട്‌, കാക്ക, ഈച്ച, പഴുതാര, ചിലന്തി, ഉറുമ്പ്‌, പശു. 


ജീവികളുടെ പേരുകള്‍ ബോര്‍ഡില്‍ എഴുതണം. ഉത്തരമെഴുതേണ്ട രീതിയും ബോര്‍ഡില്‍വരച്ചു കാണിക്കണം. 
ഉത്തരമെഴുതാന്‍ അഞ്ചുമിനിട്ട്‌. ി റ 


കത്ത്തരം - 
























കോഴി ആട്‌ ഉറുമ്പ്‌ ചിലന്തി 
കാക്ക ാ . പശു ഈച്ച പഴുതാര 


ഒരു ഉത്തരം ശരിയായാല്‍ അര മാര്‍ക്ക്‌ നല്‍കണം. ( മാര്‍ക്ക്‌ - നാല്‌ ) 
17, ആരു പോയി ? ആരു വന്നു ? ം 

അഞ്ചു സാധനങ്ങള്‍ (ഉദാ: ഇല, പൂവ്‌, ചോക്ക്‌, കല്ല്‌, പേന) മേശപ്പുറത്തു നിരത്തിവയ്ക്കുന്നു. മേശയ്ക്കുചുറ്റും 
നടന്നുകൊണ്ടു കാണട്ടെ. നിന്നു കാണാനുള്ള അവസരം നല്‍കേണ്ടതില്ല. ഒരു തുണിയോ. പേപ്പറോ കൊണ്ട്‌ 
അവ മൂടുക. കൂട്ടികള്‍, കാണതെ സാധനങ്ങളുടെ ക്രമം മാറ്റുകയും കൂട്ടത്തില്‍ നിന്ന്‌ ഒരു സാധനം മാറ്റി 
മറ്റൊന്ന്‌ പകരം വയ്ക്കുകയും ചെയ്യുക. വീണ്ടും പേപ്പര്‍ ഉയര്‍ത്തി സാധനങ്ങള്‍ നിരീക്ഷിക്കാനുള്ള അവസരം 
നല്‍കുക. വീണ്ടും പേപ്പര്‍ ഉപയോഗിച്ച്‌ സാധനങ്ങള്‍ മൂടുക. 


. ചോദ്യം 1, മേശപ്പുറത്ത്‌ ഉണ്ടായിരുന്ന സാധനങ്ങളില്‍ നിന്ന്‌ മാറ്റിയ. സാധനം ഏത്‌ ? 
2, പുതുതായി വന്ന സാധനം ഏത്‌ ? 
ഒരു ഉത്തരം ശരിയായാല്‍ ഒരു മാര്‍ക്ക്‌. : ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 


18. “യൂ” മരമെന്നൊരു മരമുണ്ട്‌. അതില്‍ നിന്ന്‌ ഒരു രോഗത്തിന്‍െറ ചികിത്സയ്ക്കുള്ള മരുന്ന്‌ കിട്ടുന്നു. ഏതു 

രോഗത്തിന്‍െറ ചികിത്സയ്ക്ക്‌ ? ന: 

) ഉത്തരം - കാരീസ്പരീ (അര്‍ബുദ) ി ( മാര്‍ക്ക്‌ . ഒന്ന്‌ ) 
19. ശരിയുത്തരം തെരഞ്ഞെടുത്തെഴുതുക. 
ജുന്തുലോകത്തിലെ. എഞ്ചിനീയര്‍ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്‌ ? 

(വാക്കുകള്‍ ബോര്‍ഡില്‍ എഴുതണം.) ാ 
മുതല / ബീവര്‍ / ആമ ം 
ഉത്തരം - ബീവി % ( മാര്‍ക്ക്‌ . ഒന്ന്‌ ) 


20. സംഭാഷണം സങ്കല്‍പ്പിച്ചെഴുതുക. 
ഇലത്തില്‍ കഴിയുന്ന രണ്ട്‌ ജന്തുക്കളാണല്ലേ തവളയും മത്സ്യവും. ഒരു വേനല്‍ക്കാലം. കുളത്തിലെ വെള്ളം 
ഏതാണ്ട്‌ വറ്റി വരുന്നു. ഈ അവസരത്തില്‍ കുളത്തിലെ തവളയും മത്സ്യവും തമ്മില്‍ നടക്കുന്ന സംഭാഷണം 
ഒന്ന്‌ സങ്കല്‍പ്പിച്ചെഴുതൂ.. 
' ഉത്തരമെഴുതാന്‍ ഭാട്യ മിനിട്ട്‌ സമയം നല്‍കണം. പരമാവധി പ്രരിയ്ാം എഴുതാന്‍ കുട്ടികളോട്‌ 
പറയുക. 
ത്ത്തതമ ടു ( മാര്‍ക്ക്‌ - അഞ്ച്‌ ) 
നും തവള പറയുന്നതിനോട്‌ മത്സ്യം പ്രതികരിക്കുന്നു. യ 

മത്സ്യം പറയുന്നതിനോട്‌ തവള പ്രതികരിക്കുന്നു. 
ഈ. രീതിയില്‍ രണ്ടു പ്രതികരണങ്ങള്‍ ഉണ്ടെങ്കില്‍ (രണ്ട്‌: ഡയലോഗുകള്‍ വീതം) നാലുമാര്‍ക്ക്‌ നല്‍കണം. രണ്ടില്‍ കൂടുതല്‍ 
പ്രതികരണങ്ങള്‍ ഉണ്ടെങ്കില്‍ അഞ്ച്‌ മാര്‍ക്ക്‌ നല്‍കാം. ഒരു പ്രതികരണം മാത്രമാണെങ്കില്‍ (രണ്ട്‌ എ ത്യളള്‍ മാത്രം) ഒരു മാര്‍ക്ക്‌ 
നല്‍കിയാല്‍ മതി. ഉദാ: തവള പറയുന്നതിനോട്‌ മത്സ്യം പ്രതികരിക്കുന്നു. 
21. എന്തുകൊണ്ട്‌ ? 
ഒരു 'ഗ്രാസ്ടംബ്ളറിന്‍െറ ഉള്ളില്‍ ചുവടുഭാഗത്ത്‌ ഒരു തുവാലയോ, പേപ്പറോ, നോട്ടോ ടംബ്ളര്‍ മ 
വീഴാത്തവിധ്‌ം  മടക്കിവയ്ക്കുക. ഒരു ബക്കറ്റില്‍ പകുതിഭാഗം ജലമെടുത്ത്‌ എല്ലാ കുട്ടികള്‍ക്കും നന്നായി 
കാണത്തക്കവിധം ഗ്ളാസ്‌ ടംബ്ളര്‍ ജലത്തില്‍ കുത്തനെ കമഴ്ത്തി . താഴ്ത്തുക. ഗ്ളാസ്‌ പുറത്തെടുത്ത്‌ 
കാണിക്കുക. ഗ്ളാസിനുള്ളിലെ തൂവാല / പേപ്പര്‍ / ന്നതോട്ട്‌ നനഞ്ഞിട്ടില്ല എന്നു കാണട്ടെ. 
ചോദ്യം :- എന്തുകൊണ്ടാണ്‌ ഗ്ളാസിനുള്ളിലെ തുവാല / പേപ്പര്‍ / നോട്ട്‌ നനയാത്തത്‌ ? 
ഉതമരം - ശ്ാാന്ധിനുക്കിതീ വായുവുക്ക്തുകെങ്്‌ “ (മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
22. ഉത്തരമെഴുതുക. 
നമുക്കൊക്കെ വാഴപ്പഴം വളരെ ഇഷ്ടമാണല്ലോ. നമ്മൂടെ നാട്ടില്‍ ധാരാളമായി വാഴ കൃഷി ചെയ്യുന്നുണ്ട്‌. 
ഏറ്റവും വലിയ ഓഷധിയാണല്ലോ ൮൦൭. നമ്മുടെ നാട്ടില്‍ കൃഷി ചെയ്യുന്ന ദ: വാഴകളുടെ പേരെഴുതുക. 
ഉത്തമ : റോമ. എത്തന്തി ര്ധസകദളി തുളു തുടത്ങിയമ ി ക _ (മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
സ്വ്ദേശിക വ്ൃത്യാസമനുസരിച്ച്‌ പേരുകളിലും വ്യത്യാസം. ഉണ്ടാകും. ഒരുത്തരം ശരിയായാല്‍ അര മാര്‍ക്ക്‌) 
23. ശരിയായ രീതിയില്‍ യോജിപ്പിച്ചെഴുതുക. 
(ബോര്‍ഡില്‍ എഴുതണം.) 


പാല്‍ ച രര 


പഞ്ചസാര മിനിറ്റ്‌ 
തൂണി ഹെക്ടാര്‍ 
പൂരയിടം . കിലോഗ്രാം 


ലീറ്റര്‍ ി ( മാര്‍ക്ക്‌ - രണ്ട്‌ ) 





ഉത്തമ : പരാതി - ചീ; പഞ്ചസ്പാര - കിമലധ്ശഗ്രാം്‌ തുണി - മീറ്റര്‌; പുരയിട - ഹൈക്ടാര്‌. (അര മാര്‍ക്ക്‌ വവീതം.) 
24. അവധി ദിനങ്ങളെത്ര ? 
ഒരു സര്‍ക്കാര്‍ കലണ്ടര്‍ പ്രദര്‍ശിപ്പിക്കുന്നു. അതില്‍ ഒക്ടോബര്‍ മാസത്തെ പേജ്‌ അവര്‍ കാണട്ടെ. ഒക്ടോബര്‍ 
മാസത്തെ പേജ്‌ നോക്കി എത്ര പൊതു അവധി ദിവസങ്ങള്‍ ഉണ്ടെന്നെഴുതാന്‍ ആവശ്യപ്പെടുക. 

( മാര്‍ക്ക്‌ .- ഒന്ന്‌ ) 
25. കോഴി മുട്ടയിടും, പൂച്ച പ്രസവിക്കും, മുതലയോ ? ല 
ത്തരം .” മുട്ടയിടും ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
26. കിളികളെ കണ്ടെത്തല്‍ : 

താഴെ കൊടുത്തിരിക്കുന്നത്‌ ബോര്‍ഡില്‍ വരച്ച്‌ എഴുതിക്കാണിക്കണം. 


[ട്‌ [ക 
[ക്‌] [ത [ഷ്‌] 
ഈഈാണ്തിന്തു്ിു 
[൦൦ [ടെ [൦൦] 







അറകളില്‍ പതിനൊന്ന്‌ കിളികള്‍ ഒളിച്ചിരിക്കുന്നു. അവയില്‍ ഒന്ന്‌ മൈന ആണ്‌. ഇതു കൂടാതെ ആറ്‌ 
കിളികളുടെ പേര്‌ നിങ്ങള്‍ കണ്ടുപിടിപ്പെഴുതണം. (സമയം അഞ്ചു മിനിറ്റ്‌) 

ഉത്തരം . തത്മ, തത്ത; ക്ചമ്രാ/റത്തു്‌ മ്മെ, പ്രഠാദ്ഥ്‌ കുത്മില്‍്‌, മരി, ആനാറാമ്മ/ മരംകൊത്തി തഥറാദ്ഥ്‌ 
കെക്ക്‌ ( മാര്‍ക്ക്‌ - മൂന്ന്‌ ) 


മൈന ഒഴികെയുള്ള പക്ഷികളുടെ പേരാണ്‌ എഴുതേണ്ടത്‌. ഒരെണ്ണത്തിന്‌ അര മാര്‍ക്കു വിതം നല്‍കുക. 


27. ശബ്ദം കേട്ട്‌ തിരിച്ചറിയല്‍ : 

മൂന്ന്‌ ചെറിയ ടിന്നുകള്‍ (അടപ്പോടു കൂടിയത്‌). ഒന്നില്‍ കുറെ മണലും, മറ്റൊന്നില്‍ കുറെ നാണയങ്ങളും 
അടുത്തതില്‍ കുറെ മൊട്ടുസൂചികളും ഉണ്ട്‌. ടിന്നുകള്‍ കാണിച്ചുകൊണ്ട്‌ കുട്ടികളോട്‌ പറയുക. ““ഈ 
ടിന്നുകളില്‍ മണല്‍, നാണയം, മൊട്ടുസൂചി എന്നിവ നിറച്ചിരിക്കുന്നു. ഓരോന്തിലും എന്താണുള്ളതെന്ന്‌ 
ശബ്ദംകൊണ്ട്‌ തിരിച്ചറിയണം”” ഓരോ ടിന്നായി കുട്ടികളുടെ ചെവിക്കു സമീപം കുലുക്കി ശബ്ദം 
കേള്‍പ്പിക്കുക. ശബ്ദംകൊണ്ട്‌ ഓരോ ടിന്നിലും ഉള്ള സാധനം ഏതാണെന്ന്‌ തിരിച്ചറിഞ്ഞ്‌ എഴുതണം. ടിന്നുകള്‍ 
നമ്പരിട്ടോ നിറംകൊടുത്തോ വേര്‍തിരിച്ചറിയാന്‍ കഴിയണം. 

ഒരു മാര്‍ക്ക്‌ വീതം ാ ( മാര്‍ക്ക്‌ - മൂന്ന്‌ ) 
28. കടങ്കഥ 

നമ്മുടെ നാട്ടില്‍ ധാരാളം കടങ്കഥകള്‍ ഉണ്ടല്ലോ. ഒരെണ്ണം കേട്ടോളൂ. 

എളുപ്പം ഉത്തരം പറയാന്‍ കഴിയുന്ന ഒരു കടങ്കഥ പറയുന്നു , തുടര്‍ന്ന്‌ താഴെപ്പറയുന്ന കടങ്കഥ അവതരിപ്പിക്കുന്ന. 
"വാലില്ലാത്ത അമ്മയ്ക്ക്‌ വാലുള്ള മക്കള്‍" 
ഉത്മരം : തവള (വധാത്ത്മഠ്ര്ക? , റ ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
29. കവി ആര്‌ ? 

നമ്മുടെയൊക്കെ വീടുകളില്‍ ളള രാമമ്ിച്ചു വളര്‍ത്താറുണ്ടല്ലേോ. നായയെക്കുറിച്ചുള്ള ഈ കവിത 
ശ്രദ്ധിക്കൂ. 

നമ്മൂടെ വീട്ടില്‍ കാവല്‍കിടക്കും 

നായൊരു നല്ല മൃഗം 

നമ്മെക്കാണുന്നളവതു കാട്ടും 

നന്ദി മറക്കാമോ? 

ഈ വരികള്‍ എഴുതിയത്‌ ആരാണ്‌ ? 

ഉത്തരം . ഉള്ളുരി എത്ധ്‌ പരമ്മശ്വരമ്ൃരി . ( മാര്‍ക്ക്‌ - ഒന്ന്‌ ) 
(ഉള്ളൂര്‍ എന്ന്‌ മാത്രമായാലും മതി.) 

30. ചോദിക്കൂ : 

ഇതുവരെ ഞാന്‍ നിങ്ങളോടാണല്ലോ ചോദ്യങ്ങള്‍ ചോദിച്ചത്‌. ഇനി നിങ്ങള്‍ക്ക്‌ എന്നോടു ചോദിക്കാനുള്ള 
അവസരം: തരുന്നു. ഈ പരീക്ഷണം ശ്രദ്ധിക്കു. 


ഒരു ഗ്ളാസ്‌ നിറയെ ജലമെടുത്ത്‌ അതിന്‍െറ വായ്‌ ഭാഗം ഒരു തോര്‍ത്തുകൊണ്ട്‌ നന്നായി യം 
ഗ്ളാസ്‌ കമഴ്ത്തുക. ജലം പുറത്തേക്കു പോകുന്നില്ല. (പരീക്ഷണം കാണിക്കുന്നു) 


പരീക്ഷണം കണ്ടല്ലോ. ഇനി ഈ പരീക്ഷണത്തെ അടിസ്ഥാനമാക്കി കഴിയുന്നത്ര രാര്‌ എഴുതു. 
ചോദ്യങ്ങളാണ്‌ എഴുതേണ്ടത്‌. ഉത്തരങ്ങളല്ല - (സമയം മുന്ന്‌ മിനിറ്റ്‌ ) ി 

കുറഞ്ഞത്‌ നാല്‌ ചോദ്യങ്ങള്‍ എഴുതണം | ( മാര്‍ക്ക്‌ . മൂന്ന്‌ ) 
ഉചിതമായ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂവെങ്കില്‍ മഠര്‍ക്കില്ല. 


രണ്ടിന്‌ ഒരു മാര്‍ക്ക്‌, മൂന്നിന്‌ രണ്ടു മാര്‍ക്ക്‌, നാലും അതില്‍ കൂടുതലും - മൂന്ന്‌ മാര്‍ക്ക്‌. 


